C 


Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


I ( 


GOVERNN 


. 
കര 


കാർ 


ള സർക് 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 17 
17th December 2019 

1195 ധനു 1 
1st Dhanu 1195 


നമ്പർ 


Vol . VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 26 
26th Agrahayana 1941 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 

6. ജില്ല കൊല്ലം. 
No. A5 - 2807/2018. 

19th November 2019. 

7. ബ്ലോക്ക് വെട്ടിക്കവല. 

8. പ്രവർത്തന പരിധി - ഉമ്മന്നൂർ ഗ്രാമപ ഞ്ചാ യ ത്തിലെ 
I do hereby certify in exercise of the powers 

പിണറ്റിൻമുകൾ ( വാർഡ്- 18 ) , വിലയന്നൂർ 
conferred on me under Section 7 of the Kerala 

( വാർഡ്- 19 )എന്നീ വാർഡുകൾ ഉൾപ്പെടുന്നു . 
Co -operative Societies Act , 1969 ( Act 21 of 1969) that 

കിഴക്ക്: വടകോട് ചപ്പാത്ത്പാലം, മുഴിയിൽ ഏലാ, 
the following Society, the particulars which is furnished 

പടിഞ്ഞാറ്: നെല്ലിക്കുന്നും റോഡ്, ഓയൂർ റോഡ്, 
in the Categorical Statement is registered by me today as 

വടക്ക്: ഉദയ ജംഗ്ഷൻ, നെല്ലിക്കുന്നം റോഡ്, 
a Co -operative Society under the said Act, on the basis 

തെക്ക്: പിണറ്റിൻമുകൾ കല്ലുപാലം ഏലാ റോഡ്. 
of limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 

9. ഓഹരി മൂലധനം X 2,00,000. 
the said section . 

10. ആസ്ഥാനം - പിണറ്റിൻമുകൾ. 
- തരംതിരിച്ചുള്ള പട്ടിക 

- ബാദ്ധ്യത - ക്ലിപ്ത ബാദ്ധ്യത. 

- പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
1. സംഘത്തിന്റെ പേര് - പിണറ്റിൻമുകൾ ക്ഷീരോൽപാദക 

13 . സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ് പ് 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ക . 361 ( ഡി ) 

ക ളു ടെ യും നിക്ഷേ പ ങ്ങ ളു ടെ യും ആകെ തുക, 
ആപ്കോസ്. 

ഓഹ രി മൂ ല ധ നം , നിശ്ചിത മായ കരുതൽ ധ നം , 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 19 -11-2019. 

കെട്ടിടനിധി എന്നിവയുടെതുകയിൽ നിന്നും നിശ്ചിതമായ 
3. മേൽ വി ലാസം - പിണറ്റിൻമുകൾ ക്ഷീരോൽപാദക 

ന ഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ പത്തിര ട്ടി 
- സഹകരണസംഘം ക്ലിപ്തം നമ്പർ ക . 361 ( ഡി ) 

കവിയാൻ പാടുള്ളതല്ല. 
ആപ്കോസ്, പിണറ്റിൻമുകൾ, ചെപ് പി. ഒ . 

ക്ഷീര വികസന വകുപ്പ് 
4. പോസ്റ്റാഫീസ് - ചെപ പി. ഒ. 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 

(ഒപ്പ്) 
5. താലൂക്ക് കൊട്ടാരക്കര. 

കൊല്ലം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
Gaz. No.50/2019/DTP (Dairy Development). 

321 


- 84 


KERALA GAZETTE 


[PART III 


കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

- ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ 


എന്നാൽ സംഘത്തിന്റെ രേഖകളും ആസ്തികളും 
- സംബന്ധിച്ച് യാതൊന്നും ലഭ്യമല്ലാത്തതിനാലും ഗസറ്റ് 
നോട്ടിഫിക്കേഷനും ക്ലെയിം നോട്ടീസിനും ശേഷം യാതൊരു 
കെ യിമും ലഭ്യമാകാത്തതിനാലും സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് പരാമർശം ( 2 ) പ്രകാരം 
ലിക്വിഡേറ്റർ ശുപാർശ ചെയ്തിരിക്കുന്നു. 


( ഹാജർ : ശ്രീമതി അനികുമാരി, റ്റി . കെ .) 


നമ്പർ ഡി / 2200 / 2011/ കെ . ഡിസ്. 


2019 നവംബർ 21. 


ഉത്തരവ് 


വിഷയം: - ക്ഷീര വികസന വകുപ്പ്, കോട്ടയം - ഉഴവൂർ 

ബ്ലോക്ക് പിറയാർ ഈസ്റ്റ് ക്ഷീര വ്യവസായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . -1 
നിർത്തൽ ചെയ്യൽ - കേരള സഹ ക രണ 
നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
പരാമർശം: - ( 1 ) ഈ ഓഫീസിലെ 18 - 10 - 2 013 - ല 

- ഇതേ നമ്പർ ഉത്തരവ്. 


ഈ സാഹചര്യത്തിൽ ഉഴവൂർ ബ്ലോക്കിലെ പിറയാർ 
ഈസ്റ്റ് ക്ഷീര വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ കെ - 1 - ന്റെ രജിസ് Sഷൻ 19 69 - ലെ സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും സംഘം 
പിരിച്ചു വിട്ടതായി പഖ്യാപിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ പ്രവർത്തന പരിധി ഉൾപ്പെടുത്തി ഈ 
ഉത്തരവ് ലഭിച്ച് 3 മാസത്തിനകം പു തിയ സംഘം 
രൂപീകരിക്കേണ്ടതാണ്. 


- (2 ) സംഘം ലിക്വഡേറ്ററുടെ 5 - 11 - 2019- ലെ 

നമ്പർ 384/ 2016 -ാം നമ്പർ കത്ത്. 


ലിക്വിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവൻ 
രേഖകളും 3 വർഷത്തേക്ക് സൂക്ഷിച്ച്വെക്കേണ്ടതുമാണ്. 
ഈ ഉത്തരവിന് ഇന്നേ ദിവസം മുതൽ 
പ്രാബല്യമുണ്ടായിരിക്കും. 


ദീർഘ നാ ളായി പ്രവർത്ത നം നിലച്ചിരുന്ന ഉഴവൂർ 
ബ്ലോക്കിലെ പിറയാർ ഈസ്റ്റ് ക്ഷീരവ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ കെ -1 സമാപ്തീകരിക്കുന്നതിന് 
ലിക്വിഡേറ്ററായി ഉഴവൂർ ക്ഷീര വികസന ഓഫീസറെ കേരള 
സഹ ക രണ നിയമം വകുപ്പ് 72 (1) പ്രകാരം നിയമിച്ച് 
ഉത്തരവായിരുന്നു . 


ക്ഷീരവികസന വകുപ്പ്, ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


322 


